Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


doe 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 20 

20th July 2021 
1196 കർക്കടകം 4 
4th Karkadakam 1196 
1943 ആഷാഢം 29 
29th Ashadha 1943 


29 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


20th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5357 


Cherthala Taluk 


പരസ്യം 


മേൽ പറ ഞ്ഞ വ രാ ണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 1 ) 


നമ്പർ എഫ്4-5714 / 2021 . 


2021 മേയ് 5 . 


( 3 ) 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തുറവൂർ 
തെക്ക് വില്ലേജിൽ അഞ്ജലി വീട്ടിൽ സോമ നാഥകർത്താ 
എന്ന യാൾ 2 5 -11-2010 -ാം തീയതി മരണ പ്പെട്ടുവെന്നും 
പരേതന്റെ നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും 
വിവിധ ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യ 
പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ പത്മ ജാ ദേവി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടി സോമനാഥകർത്താ എന്നയാൾ 25-11-2010 - ൽ 
മ രണ പ്പെ ട്ടു വെന്നും പരേ തന്റെ അ വ കാ ശിക ളായി 
താഴെ പറയു ന്ന 4 ( നാല് ) പേർ മാത്ര മാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


നമ്പർ എഫ്4-574332021 . 

2021 മേയ് 5 . 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല 
വടക്ക് വില്ലേജിൽ സൂസൻ വില്ല വീട്ടിൽ മാരയ്ക്കശ്ശേരിൽ 
നിക്കാതേമൂസ് ജോസഫ് , സൂസന്നാമ്മ ജോസഫ് എന്നിവർ 
യഥാ ക മ 17 - 2-2007 , 9-2-2021 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടുവെന്നും പരേതരുടെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കുന്നതിനും വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതരുടെ മകൾ ഷീല 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 

നട ത്തി യ തിൽ ടി മാരയ് ക്കശ്ശേരിൽ 
നിക്കാതേമൂസ് ജോസഫ് , സൂസന്നാമ്മ ജോസഫ് എന്നിവർ 
യഥാ കമം 17- 2 - 2007 , 9 -2 -2 021 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടുവെന്നും പരേതരുടെ അവകാശികളായി താഴെ 
പറ യു ന്ന ( രണ്ട് ) പേർ മാത മാണുള്ളതെന്നും 
അറി വാ യിരിക്കു ന്നു . പരേ തരു ടെ 

മാതാ പി താ ക്കൾ 
ജീവിച്ചിരിപ്പില്ല . 
കമ് പേര് പരേതരുമായുള്ള 

വയസ് 
നമ്പർ 


അന്വഷണം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബം 


2 


1 


പത്മജാദേവി 


ഭാര്യ 


70 


2 


ഗിരീഷ് , എസ് . 


മകൻ 


51 


3 


കമൽ എസ് . കർത്താ 


43 


ബന്ധം 


4 


വിഷ്ണു എസ് . കർത്താ 


41 


1 


ഷീല 


മകൾ 


51 


2 


59 


മേൽ പറ ഞ്ഞ വ രാണ് പ രേ തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


ജോൺ ജോസഫ് റോബിൻ മകൻ 
( മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ) 
മേൽ പറ ഞ്ഞ വ രാ ണ് പരേതരുടെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എഫ്4-5744 / 2021 . 


2021 മേയ് 5 . 


( 4 ) 


നമ്പർ എഫ്4-5715 2021 . 


2021 മേയ് 5 . 


23-2-2021-00 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല 
വടക്ക് 

വില്ലേ ജിൽ തറ യിൽ വീട്ടിൽ സു ര നന്ദൻ 
എന്നയാൾ 6-2-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് 

പരേ തന്റെ ഭാര്യ സുമാദേവി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യ തിൽ ടി സുരേ ന്ദ ൻ എന്ന യാൾ 6-2-2021 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറ യു ന്ന ( രണ്ട് പേർ 

മാ ത മാണു ള്ളതെന്നും 
അറി വാ യിരിക്കു ന്നു . പരേ തന്റെ മാതാ പി താ ക്കൾ 
ജീവിച്ചിരിപ്പില്ല . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ പട്ടണക്കാട് 
വില്ലേ ജിൽ കാട്ടിപ്പറമ്പിൽ വീട്ടിൽ ഗോപി എന്ന യാൾ 

തീയതി മരണപ്പെട്ടുവെന്നും പ്രേ തന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ മകൻ ഗോപകുമാർ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീസർ വഴി അന്വേഷണം 
നടത്തിയതിൽ ടി ഗോപി എന്നയാൾ 23-2-2021 -ാം തീയതി 
മരണപ്പെ ട്ടുവെന്നും പരേ തന്റെ അ വ കാ ശി ക ളായി 
താഴെ പറയു ന്ന 

4 ( നാല് ) പേർ മാത മാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


2 


ബന്ധം 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാരതി 


മാതാവ് 


91 


2 


ലീല 


ഭാര്യ 


54 


1 


സൂമാദേവി 


ഭാര്യ 


58 


3 


മകൻ 


35 


ഗോപകുമാർ 
ലിനീഷ് , കെ . ജി . 


2 


അർച്ചന 


മകൾ 


26 


4 


26 


125 


20th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5358 


മൽ പറ ഞ്ഞ വ രാണ് പ ര തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പറ ഞ്ഞ വ രാ ണ് പ ര തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ 

ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


( 7 ) 


നമ്പർ എഫ്4-5675 2021 . 


2021 മേയ് 5 . 


നമ്പർ എഫ്4-5654 / 2021 , 


2021 മേയ് 5 . 


ആല പ്പുഴ ജില്ല യിൽ ചേർത്തല താലൂക്കിൽ അരൂർ 
വില്ലേ ജിൽ കളത്തിൽ വീട്ടിൽ കെ . കെ . രവീന്ദ്രനാഥൻ 
എന്നയാൾ 28-2-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ തിലോത്തമ രവീന്ദ്രനാഥൻ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നട ത്തി യ തിൽ ടി കെ . കെ . രവീന്ദ്ര നാഥൻ എന്ന യാൾ 
28-2-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശി 
കളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ 
വില്ലേജിൽ കുരിശുങ്കൽ വീട്ടിൽ മേരിയമ്മ , കെ . ജെ . എന്നവർ 
23 -3-2021 -ാം തീയതി മരണപ്പെ ട്ടുവെന്നും പരേ തയുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ സഹോദരി മേരി മാർഗരറ്റ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടി മേരിയമ്മ , കെ . ജെ . എന്നവർ 23-3-2021 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന 3 ( മൂന്ന് പേർ മാത്ര മാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേത അവിവാഹിതയായിരുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


തിലോത്തമ രവീന്ദ്രനാഥൻ 


ഭാര്യ 


59 


1 


പീറ്റർ , കെ . ജെ . 


സഹോദരൻ 


66 


2 


മകൻ 


35 


2 


മേരി മാർഗരറ്റ് 


സഹോദരി 


56 


വേണുനാഥ് , ആർ . 
( മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ) 
ആർ . സൂര്യനാഥ് 


3 


റമേജ് ബെയിൽ 


സഹോദരൻ 


52 


3 


മകൻ 


29 


മൽ പറ ഞ്ഞ വ രാണ് പ ര തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗിൽ 
പസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽ പറ ഞ്ഞ വ രാണ് പരേതയുടെ അ വ കാശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 8 ) 


( 6 ) 


നമ്പർ എഫ്4-5742 / 2021 , 


2021 മേയ് 5 . 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കുത്തിയതോട് 
വില്ലേജിൽ ഗാനപ്രിയ വീട്ടിൽ വിജയൻ എന്നയാൾ 30-3-2015 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും പരേ തന്റെ നിയ മാ നു സത 
അവകാശികളെ കാണിക്കുന്നതിനും വിവിധ ആവശ്യങ്ങൾക്കും 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ഉഷാകുമാരി സമർപ്പിച്ച് അപേക്ഷ യിൻമേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടി വിജയൻ 
എന്നയാൾ 30-3-2015 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അ വ കാ ശിക ളായി 

പറ യു ന്ന 3 ( മൂന്ന് ) പേർ 
മാത്ര മാണുള്ളതെന്നും അറി വാ യിരിക്കു ന്നു . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


നമ്പർ എഫ്4-5655 2021 . 

2021 മേയ് 5 . 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കുത്തിയതോട് 
വില്ലേ ജിൽ പി . എം . ഖർ വീട്ടിൽ ബഷീർ എന്ന യാൾ 
8-5-2004-00 തീയതി മരണപ്പെ ട്ടുവെന്നും പര തന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ ഭാര്യ ഷായിദ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടി ബഷീർ എന്നയാൾ 8-5-2004 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 4 ( നാല് ) പേർ 
മാത മാണുള്ളതെന്നും അറി വാ യിരിക്കു ന്നു . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


താഴ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഷായിദ 


ഭാര്യ 


60 


2 


മകൻ 


44 


1 


ഉഷാകുമാരി 


ഭാര്യ 


55 


സമീർ 
( മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ) 
അഫ്താബ് 


2 


അനില വിജയൻ 


മകൾ 


25 


3 


35 


3 


അജീഷ് , ജി . വി . 


മകൻ 


21 


4 


സമിത 


മകൾ 


41 


126 


20th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5359 


Kuttanad Taluk 


പരസ്യം 


മൽ പറ ഞ്ഞ വ രാണ് പ ര തന്റെ അ വ കാ ശി ക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 1 ) 


നമ്പർ സി4-2820 / 2021 . 


2021 മേയ് 5 , 


( 9 ) 


നമ്പർ എഫ്4-6206 / 2021 . 


2021 ജൂൺ 25 . 


കുട്ടനാട് താലൂക്കിൽ എടത്വ വില്ലേജിൽ എടത്വ മുറിയിൽ 
എട്ടിൽ ചിറ വീട്ടിൽ സിന്ധു ദിനേശ് വിവിധ ആ വ ശ്യ 
ങ്ങൾക്കായി നിയമാനുസൃത അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ എടത്വ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്ന വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . 
അപേക്ഷകയുടെ ഭർത്താവ് ദിനേശൻ , എ . ആർ . 29-6-2019 -ാം 
തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന് അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളത് . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ ചേർത്തല 
വടക്ക് വില്ലേജിൽ ഐശ്വര്യ വീട്ടിൽ കെ . എ . ബാലകൃഷ്ണൻ , 
ശാരദ ബാലകൃഷ്ണൻ എന്നിവർ യഥാക്രമം 12-12-1999 , 
14-5-2020 എന്നീ തീയതികളിൽ മരണപ്പെട്ടുവെന്നും പരേതരുടെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിനും വിവിധ 
ആവശ്യങ്ങൾക്കും അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തരുടെ മകൻ ശ്യാം , കെ . ബി . സമർപ്പിച്ച് 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാഫീ സർവഴി 
അന്വേഷണം നടത്തിയതിൽ ടി കെ . എ . ബാലകൃഷ്ണൻ , 
ശാരദ ബാലകൃഷ്ണൻ എന്നിവർ യഥാക്രമം 12-12-1999 , 
14-5-2020 എന്നീ തീയതികളിൽ മരണപ്പെട്ടുവെന്നും പരേതരുടെ 
അ വ കാ ശിക ളായി 

പറ യു ന്ന 2 ( രണ്ട് ) പേർ 
മാത്രമാണുള്ളതെന്നും അറി വാ യിരിക്കു ന്നു . പരേ തരുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


1 


സിന്ധു ദിനേശൻ 


ഭാര്യ 


44 


2 


വർഷ ദിനേശ് 


മകൾ 


20 


3 


ദേവകി രാജപ്പൻ 


മാതാവ് 


76 


താഴ 


കമ 


പേര് 


പരേതരുമായുള്ള 


മുക ളിൽ പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴി ഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശ്യാം , കെ . ബി . 


മകൻ 


50 


2 


സന്ധ്യ , കെ . ബി . 


മകൾ 


48 


( 2 ) 


നമ്പർ സി4-27822021 . 


2021 മേയ് 4 , 


മേൽ പറ ഞ്ഞ വ രാണ് പരേ തരുടെ അ വ കാ ശിക ൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


കുട്ടനാട് താലൂക്കിൽ വെളിയനാട് വില്ലേജിൽ വെളിയനാട് 
മുറി യിൽ പത്തിൽ വീട്ടിൽ സൂനം ചാക്കോ വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വെളിയനാട് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെപ്പറ യുന്ന 
വസ്തുതകൾ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ് . അപേക്ഷകയുടെ 
ഭർത്താവ് സലുമോൻ , പി . എ . 1-11-2020 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന് അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളത് . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


തിരുത്തൽ പരസ്യം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ എഫ്4-931112020 . 


2021 മേയ് 3 . 


കമ 
നമ്പർ 


ബം 


1 


സൂനം ചാക്കോ 


ഭാര്യ 


37 


2 


സെയ്ക്കൽ എൽസാ സാലു 


മകൾ 


10 


2-2-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 5 - ൽ ( വാല്യം 10 , 
പാർട്ട് II ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
771 -ാം നമ്പർ പേജിൽ ക്രമ നമ്പർ 16 - ൽ എഫ്4-93112020 
നമ്പരായി പ്രസിദ്ധീകരിച്ച് പരസ്യത്തിലെ അവകാശികളിൽ 
ക മ നമ്പർ അവകാശി 

എന്ന വർ 
പരേ ത നു മാ യുള്ള ബന്ധം “ ഭാര്യ ' എന്നത് " മകൾ ' എന്നു 
തിരുത്തി വായിക്കേണ്ടതാണ് . പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല 
എന്നതും ടി പരസ്യത്തിൽ കൂട്ടിചേർക്കേണ്ടതാണ് . 


1- ല 


ജ യ , 


ക . 


മുക ളിൽ പരാമർശിച്ച വർ മാത്ര മാണ് പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ എന്ന് കാണിച്ച് അവകാശ 
സർട്ടി ഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കുട്ടനാട് തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞും 

തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചേർത്തല . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Gaz , No. 291202 1 / DTP ( CLR ) . 


127 


Salim A 


Digitally signed by Salim A 
Date : 2021.09.07 09:48:05 
+ 05'30 ' 


